GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL /TV ( N )/ 634/ 2018-20 


ാ 


സാ 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 ജൂൺ 23 
23rd June 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1195 മിഥുനം 9 
9th Mithunam 1195 


25 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 2 
2nd Ashadha 1942 


PART III 


Commissionerate of Land Revenue 


23rd JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4456 


(10) 


( 12 ) 


നമ്പർ എ4-969/ 2020 /TLKKKM. 


2020 മാർച്ച് 4 . 


അ ന്വഷണം 


നമ്പർ എ4-2769 / 2020 TLKKKM. 

2020 മാർച്ച് 11 . 
തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക്, ചൊവ്വന്നൂർ 
വില്ലേജിൽ കാങ്കത്ത് വളപ്പിൽ വീട്ടിൽ കെ . വി . രാജൻ നായർ 
എന്നയാൾ 6-7-2019- ൽ മരണപ്പെട്ടിട്ടുള്ളതാകുന്നു . ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരേതന്റെ 
മകൾ രശ്മി ബാലകൃഷ്ണൻ എന്നവർ ഈ ഓഫീസിൽ ഒരു 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു .അപേക്ഷയിന്മേൽ 
ബന്ധപ്പെട്ട 

വില്ലേജാഫീസർ മു ഖന 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 
പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലമായ തെളിവുകൾ 
സഹിതം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ കിട്ടുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക്, കരിയന്നൂർ 
വില്ലേജിൽ പുത്തൻപുരയിൽ വീട്ടിൽ ചാക്കോ കുര്യൻ മകൻ 
അപ്പുകുട്ടൻ എന്നയാൾ 26-7-2018 - ൽ മരണപ്പെട്ടിട്ടുള്ളതാകുന്നു . 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ഗ്രേസമ്മ മാത്യു എന്നവർ ഈ ഓഫീസിൽ 
ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷയിന്മേൽ 
ബന്ധ) പ്പെട്ട വില്ലേജാഫീസർ 

മു ഖന 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
4 പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലമായ തെളിവുകൾ സഹിതം ഈ 
ഒാഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


അന്വഷണം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


പേര് 


1 


കമ 


മകൾ 


44 


രശ്മി ബാലകൃഷ്ണൻ 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


2 


രജിന ഉണ്ണികൃഷ്ണൻ 


41 


3 


1 


ഗസമ്മ മാത 


ഭാര്യ 


66 


താലൂക്കാഫീസ്, 
കുന്നംകുളം. 


( ഒപ്പ്) 
തഹശീൽദാർ, 


2 


സുനിൽ ജോസ് ഗ്രിഗറി 


മകൻ 


39 


3 


ബിബിൻ കുര്യൻ ഗ്രിഗറി 


37 


3 


PALAKKAD DISTRICT 


4 


ദീപക് മാതൃ ഗ്രിഗറി 


35 


3 


Palakkad Taluk 


( 11) 


പരസ്യം 


നമ്പർ എ4-296512020 { TLKKKM. 


2020 മാർച്ച് 11. 


അനു 


ക . 


താ കഴ 


നമ്പർ സി2-665191500 2019 . 

2020 മാർച്ച് 11. 
പാലക്കാട് താലൂക്ക്, പറളി- II വില്ലേജ്, മിനു മൻസിൽ, 
ചക്കാ ന്തറ, പറളി പി . ഒ ., പാല ക്കാട് താമ സിച്ചിരുന്ന 
എ . സൈനുദ്ദീൻ എന്നയാൾ 25-5-2019 -ാം തീയതി മരിച്ചു 
പോയെന്നും 

പറ യു ന്ന വരാണ് 

പരതന്റെ 
അന ന്ത രാ വ കാ ശികളെന്നും കാണിച്ച് പരേതന്റെ മകൻ 
ബിനു മോൻ, എസ്. ബാങ്ക് ആവശ്യത്തിനായി സമർപ്പിച്ച 
ഹർജിയിന്മേൽ വില്ലേജാഫീസർ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാവകാശികളെന്ന് 
അറിയുന്നു . 


അപേക്ഷ 


അന്വഷണം 


തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക്, കരിയന്നൂർ 
വില്ലേജിൽ വാഴപ്പിള്ളി വീട്ടിൽ സിജോ ജോസ്, വി. ഭാര്യ 

വി . എന്ന വർ 20-2-2020 - ൽ മരണപ്പെട്ടി 
ട്ടുള്ളതാകുന്നു . ടിയാരിയുടെ അവകാശ സർട്ടി ഫിക്കറ്റ് 
ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരേതയുടെ ഭർത്താവ് 
സിജോ ജോസ്, വി . എന്നയാൾ ഈ ഓഫീസിൽ ഒരു 

ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷയിന്മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ 

മുഖന 
നടത്തിയതിൽ പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
2 പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലമായ തെളിവുകൾ 
സഹിതം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ കിട്ടുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പേര് 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


മകൻ 


43 


ബിനുമോൻ, എസ്. 
മിനിമോൾ, എസ്. 


2 


മകൾ 


44 


മേൽകാണിച്ച പ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിന് ആർക്ക ങ്കിലും നിയ മാ നു സ ത മാ യ 
ആക്ഷമുള്ളപക്ഷം ആയത് അവർ ഈ പരസ്യം ഗസറ്റിൽ 
പര സ്യ പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലമായ തെളിവുകൾ സഹിതം താലൂക്ക് ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ട താ ണ് . താമ സിച്ചോ തപാൽ 
മാർഗ്ഗമോ വരുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


വർഗ്ഗീസ്, കെ . കെ . 


പിതാവ് 


72 


2 


നിജോ ജോസ്, വി . 


( ഒപ്പ്) 
തഹശീൽദാർ. 


ഭർത്താവ് 


താലൂക്കാഫീസ്, 

പാലക്കാട്. 
330 


28 


